





രനക്മേ ൫൭) ലു 


പി 


.രക”തത്തിലെ കൂട്ടുകാര്‍ 
ഡോ: കെ. പി. അരവിന്ദന്‍ 
ഒന്നാം പതിപ്പ്‌ --ജൂലായ്‌ 1986. 
പ്രസാധനം 
കേരമശാസ്‌ തൃസാഹി തൃപരിഷത്ത", തരൂര്‍. 68002 
അച്ചടി 
ശ്രീരാം പ്രിന്റേഴ്‌സ്‌, കോഴിക്കോട്‌ 
ചിത്രികരണം 

സതിശ്‌ കരകുളം 


വില: ഒരു വപ അമ്പതതൃപൈസ 


രാമുവിന്‍െറ കെ മുറിഞ്ഞ ഭിവസം. അച്ചുന്‍െറ 
റേസര്‍എടുത്ത്‌ ഒരു വിദ്യനോക്കിയതായിരുന്നു. ഒരു 
പാട്‌ ചോരവന്നു. ആകെ പേടിച്ചുപോയി. ആണ്‍ 
കുട്ടിയാണെന്നൊന്നും ഓര്‍ത്തില്ല. നല്ലവണ്ണം കര 
ഞ്ഞു. പതിവ്‌ പോലെ പഠിക്കാന്‍ പറഞ്ഞ്‌ അമ്മ 


ശല്യം ചെയ്മതുമില്പ. പക്ഷെ, രാമുവിന്‌ ആകെ 
പേടിയായി. 


ഉറങ്ങി അധികമായില്ല. ചെവിയില്‍ ഒരു ശബ്ദംം 
രാമൂ. .. രാമു... എന്നു വിളിക്കുകയാണ്‌”. നാലഞ്ചാള 
കളണ്ട്‌*. , നേര്‍ത്ത ശബ്ദത്തിലാണ്‌ വിളി. ആരാ 
൭ണന്നു ചോദിച്ചു. 


ഞങ്ങളാണ്‌, നിന്‍െറ കൂട്ടകാര. എന്നാലും നീ 
ഞങ്ങളെ കണ്ട്‌ പേടിച്ചല്ലോ. 


ഞാനാരേയും കണ്ട്‌” പേടിച്ചില്പല്വോ. 
തകെ മുറിഞ്ഞപ്പോഠം ഞങ്ങളെ കണ്ട്‌ പേടിച്ചില്ല? 
അതു ചോര കങണ്ടിട്ടല്ലേ. 


അതു തന്നെ. അതിര ഞങ്ങളായിരുന്നു. 


നിന്‍െറ 
കൂട്ടകാര്‍. 


വെറും ചുവന്ന നിറം മാത്രമേ ഞാന്‍ കണ്ടതുള്ളല്ലോ. 
ആ ചുവന്ന ചോരയില്‍ മുഴുവന്‍ ഞങ്ങളായിരുന്നു. 
രക്തത്തിലെ നിന്‍െറ കൂട്ടകാരാണു* ഞങ്ങഠം. വളരെ 





നി] 


ചെറുതായതുകൊണ്ടാണു” നീ ഞങ്ങളെ കാണാതി 
രുന്നത്‌. 


നിങ്ങാഠം കൂട്ടകാരാണെന്നു” ഞാനെങ്ങിനെ അറിയും. 


അതൊക്കെ പറഞ്ഞു തരാം. നിനക്ക്‌ ഞങ്ങളെ 
കാണണോ? 


എങ്ങിനെയാണു കാണുക? 


അതിനൊക്കെ വഴിയുണ്ട്‌. ആദ്യമായി ഒരു സൂക്ഷ 
 ദര്‍ശിനിവേണം. കണ്ണു മുറുക്കെ അടക്കൂ. നമുക്കു്‌ 
അതുള്ളേടത്തേക്കു്‌” പോകാം. 


രാമു കണ്ണടച്ചു തുറന്നപ്പോഴല്ലേ അത്ഭുതം! ടെസ്സ്റ്‌ട്യൂ 
ബുകളം പലതരം കുപ്പികളും മററുമുള്ള ഒരു ലാബറട്ട 
റിയിലാണു്‌. നടുവില്‍ ഒരു സുക്ഷയദര്‍ശിനി. അതി 
നടത്തു” വെള്ളകോളട്ടിട്ട ഒരാഠം. രാമു ചോര കാണാന്‍ 
വന്നതായിരിക്കും അല്ലേ. ശരി, ആദ്യമായി ഒരു 
തുള്ളി ചോര ഹഗ്ലാസ്‌സ്സൈഡിന്‍െറ ഒരററത്തു” വെക്ക 
ണം. എന്നിട്ട്‌ വേറൊരു സ്സൈഡ്്‌ ഉപയോഗിച്ചു 
പരത്തണം. രക്തം ഉണങ്ങാന്‍ അനുവഭിക്കുക. പി 
ന്നീടിവന്ക്കു്‌” നിറം പിടിപ്പിക്കണം. 


ഇതിനുവേണ്ടി പല തരം  ചായങ്ങഠം ഉപയോഗി 
ഒഴാം ഈ കുപ്പിയില്‍ ഉള്ള വയലററ്‌ നിറത്തിലു 
കളു ചായം കുടേന്ഭാ? ഇതാണ്‌ ലീഷ്‌മാന്‍൯ ചായം. 


പലതരത്തിലുള്ള വര്‍ണ്ണുങ്ങഠം ഇതിലടങ്ങിയിരി 
കടന്നു. ആദ്യം ഈ ചായം ഉണങ്ങിയ രക്തമുള്ള 
സ്സ്റൈഡിന്മേല്‍ ഒഴിക്കണം. രണ്ടു മിനുട്ടകഴിഞ്ഞാല്‍ 
 ചായത്തിനെറകൂടെ കുറച്ചുവെള്ളം ചേക്കാം. പിന്നെ. 
൨9 മിനുട്ടുകഴിഞ്ഞാല്‍ ചായം മുഴവന്‍മാററി വെള്ളം. 
മാത്രം കെട്ട്‌ നിര്‍ത്തണം. വീണ്ടും രണ്ടു മിനുട്ടു കഴി 
ഞ്ഞാല്‍ വ്വെള്ളം കളഞ്ഞു” സ്സൈഡ്‌ ഉണക്കണങു. 
ഇപ്പോഠം റെഡിം സുൂക്ഷൃദര്‍ശിനിയിലുൂടെ നോക്കു 
കയേ വേണ്ടു. 


കാണട്ടെ?” രാമുവിന്‌ ധൃതിയായി. 


ശരി. ഇനിനോക്കിക്കൊള്ള. 


രാമുനോക്കി. നല്പഭംഗി. പല നിറത്തിലുള്ള കോശ 
ങ്ങഠം. സ്സൈഡില്‍ നിന്നൊരു ശബ്ദം. “ഞങ്ങളാ 
രൊക്കെയാണെന്നു്‌”്‌ അറിയേണ്ടേ? 


“ഞാന്‍തന്നെ തുടങ്ങാം .ഞാനാണു” ചുവന്ന രക്താണു 


ചുവന്ന രക്താണുക്കളായ ഞങ്ങളാണു” എണ്ണത്തില്‍ 
ഏററവുമധികം. രാമുവിന്‍െറ ഒരു മില്ലിമീററര്‍ 
ചോരയില്‍ ഞങ്ങഠം 50 ലക്ഷത്തോളമുണ്ടു്‌. ഇതാ 
എന്നെ നല്പവണ്ണും നോക്കു. ഞാന്‍ ശരീരത്തിലെ 
മററു കോശങ്ങളേക്കാഠം വൃത്ൃസ്പുമാണു”്‌. മററു കേഴ 
ശണ്ദഠംക്ടള്ളപോലെ എനിക്ക്‌ ഒരു കോശമര്‍മ്മം 





(നൃക്ളരിയസ) ഇല്ല. എന്നിട്ടും ഞാന്‍ നീണ്ട 120 ഭി 
വ്വസത്തോളം ജീവിക്കുന്നു. അതിത്ര അധികമാണേമ 
ഏന്നായിരിക്കും സംശയം. എന്നെപോലുള്ള ഒരു 
കാച്ചു കോശത്തിനു” (എന്‍െറ വലിപ്പം ഒരു മില്ലി 
മീറററിന്‍െറ ആയിരത്തില്‍ ഏഴംശം മാത്രമാണു) 


അതു” വളരെ അധികം തന്നെയാണു്‌”. 


രക്തത്തിലെ എന്‍െറ മററു സഹേഭഭ 
രങ്ങളെ പോലെ തന്നെ എന്‍െറ ജന 





നവും മജജയിലാണു”.ജനിക്കുമ്പോഠം 


എനിക്കു” നൃക്രിയസുണ്ട്‌ .ബാക്കി ദേഹം നല്പ നീല 
ഞിറവും. ക്രമേണ എന്‍െറ ഭേഹം ചുവന്നുതുടുക്കുന്നു. 
നൃക്കിയസ്‌ നഷ്ടരപ്പടന്നു. ഞങ്ങളാണു” രക്തത്തിനു" 
ചുവന്ന നിഠം കൊടുക്കുന്നതു”. ഞങ്ങളടെ കോശ 
ഞ്ങാംക്ക്‌ നട്ടവില്‍ നിറം കുറവും, ചുററും നല്പ ഓര 
ഞ്ച്‌ നിറവുമാണ്ട്‌. 


നിങ്ങളുടെ ജോലി എന്താണു്‌ ? രാമു. 

൯8മു ഓരോ തവണ ശ്വസിക്കുമ്പോഴും അന്തരീക്ഷ 
ത്തില്‍നിന്നും ഓക്റിജന്‍ വലിച്ചെടുക്കുന്നില്ലേ. ഈ 
ഓാക്യിജനെ ശരീരത്തിലെ എല്ലാഭാഗത്തും എത്തിക്കു 
ന്ന ജോലിയാണു ഞങ്ങളുടേതു”. എന്‍െറ ഭേഹം 
അിറയെ “ഹിമോഗ്ലേടബിന്‍" എന്ന പ്രോട്ടീനാണു”. 


൦... 


ഴു 


നി 





നിനി 


എനിക്കു” ചുവന്ന നിറം തരുന്നതും ഇവതന്നെ. 
ഹിമോഗ്ലേബിനു” ഓക്സിജനുമായി കൂടിചേരാനുള്ള 
കഴിവുണ്ടു”. ഓക്സിജന്‍ കൂടുതലുള്ള ശ്വാസകോശ 
ത്തില്‍ ഞാന്‍ ചെല്ലുമ്പോഠം അവന്‍ ഓക്കിജനുമായീ 
കൂടിചേരുന്നു. രക്തത്തിലൂടെ സഞ്ചരിച്ചൂുകൊണ്ടിതീ 
ക്കുമ്പോഠം ഓക്കിജന്‍ കുറവുള്ള സ്ഥലത്തെത്തുമ്പോയം 
അവന്‍ ഓക്ക്‌:ജന്‍ വിട്ടുകൊടുക്കുന്നു. എന്‍െറ സുപ്പ 
ധാന ജോലി മററു കോശങ്ങാംക്കും, കലകഠാക്കുമ്മെ 
ല്ലാം ഓക്ണിജന്‍ എത്തിക്കുക എന്നതാണു്‌. അതി 
നെന്നെ സഹായിക്കുന്നതു” ഹിമോഗ്റോബിനാണ്ട്‌. 
കൂട്ടത്തില്‍ പറയട്ടെ ഹിമോഗ്ലഗോബിനകത്തു” ഇഭു 
മ്പുണ്ടു്‌. ഇരുമ്പടങ്ങിയിരിക്കുന്ന പ്രോട്ടീന്‍ വേണ്ട 
തോതില്‍ ഇല്ലെങ്കില്‍ മനുഷ്യര്‍ക്ക്‌” പല അസുങ്ക 
ങ്ങഠംക്കും കാരണമാകും. 


നൂറ്‌ മില്പിലിററര്‍ രക്തത്തില്‍ 13 മുതല്‍ 15 ഗ്രാം 
വരെ ഹിമോഗ്റോബിൽ ഉണ്ടായിരിക്കണം. ഹിമേട 
ഗ്ലോബിന്‍ കുറയുന്ന അവസ്ഥയെയാണ്‌ “അനിമിയ്‌* 
അഥവാ “വിളര്‍ച്ച? എന്നു” പറയുന്നതു”. ഡോക്ൃർ 
മാര ഹിമോഗ്ലോബിന്‍െറ അളവ്‌ പരിശോധിക്കാന്‍ 
പറയുന്നതു” വിളര്‍ച്ചയുണ്ടോ എന്നു” കണ്ടുപിടിക്കാ 
നാണ്‌. 

വിളര്‍ച്ച ഉണ്ടാകാതിരിക്കാന്‍ എന്താണു” ചെയ്യുക? 


വിദര്‍ച്ഛയുടെ ഒരു പ്രധാന കാരണം വിരകളാണു__ 





നി 


പ്രത്യേകിച്ചു” കൊക്കപ്പുഴു. ഈ ശല്യം ഒഴിവാക്കാന്‍ 
നനഞ്ഞ സ്ഥലത്തു കൂടിയെല്പാം നടക്കുമ്പോഠം ചെ 
രിപ്പിട്ട്‌ നടക്കണം. ഇരുമ്പിന്‍െറ അംശം ധാരാളമു 
കള ആഹാരങ്ങഠം കഴിച്ചാല്‍ വിളര്‍ച്ച ഒഴിവാക്കാം. 
മത്സ്യം, മാംസം, മുട്ട, പയറ്‌, കടല എന്നിവയിലെ 
ല്ലാം ഇരുമ്പുണ്ടു”. ഏററവും നല്ലതു” പച്ചിലക്കറികരം 
നല്പപോലെ കഴിക്കുന്നതാണു”. കഴിഞ്ഞ ദിവസം 
മുരിങ്ങയില തോരനു രാമു കഴിക്കാതിരുന്നപ്പോഠം 
ഞങ്ങാംക്കെത്ര സങ്കടമായെന്നോ? 


അതെന്താ നിങ്ങാഠംക്കിത്ര സങ്കടം? 


രാമുവിനു” വേണ്ടത്ര ഇരുമ്പ”കിട്ടിയില്ലെങ്കില്‍ ഞങ്ങ 
ളുടെ രൂപമായിരിക്കും മാറുന്നത്‌. പിന്നെ സക്ഷദര്‍ 
ശിനിയിലുടെ നോക്കുമ്പോഠം കാണുന്നതു” വലി 


യാ; 


൭ 
കുറഞ്ഞു”, നിറമെല്പാം ന, പ്പെട്ട രൂപമായിരിക്കും . 
പിന്നെ, ഇരുമ്പ്‌ മാത്രമപ്പ, എ 
നിക്കു” ചില പവിററാമിനുകളം 
വേണം. 11-12 എന്നും ഫോളി 
ക ആസിഡ്‌ എന്നും പേരുള്ള 





രണ്ട്‌” പവിററാമിനുകഠം. ഇവ 


കുറഞ്ഞാലും വിഒര്‍ച്ചവരും. സാധാരണത്തേക്കാഠം 
വലുതായിരിക്കും അപ്പേോഠം എന്‍െറ കോശങ്ങം. 


നി 





പക്ഷെ, എണ്ണും സാധാരണയില്‍ നിന്നും കുറവായി 
രിക്കും. ഇങ്ങനെയുള്ള വിളര്‍ച്ചക്കു” :മാക്രോസിററിക്‌ 
അനീമിയ എന്നാണു” പേര്‌. 13-12 നെറ കുറ 
വൃകൊണ്ടെ്‌ നമ്മുടെ രാജ്യത്തു” അനീമിയ സാധാരണ 
ഉണ്ടാവാറില്ല. എന്നാല്‍, ഫോളിക്ക്‌ ആസിഡി 
ന്‍െറ കുറവുമൂലമുള്ള വിളര്‍ച്ച സാധാരണമാണു”. 
ധാരാഒമായി ഇലക്കറികം കഴിച്ചാല്‍ ഇതും ഒഴി 
ഖാക്കാം. ചീരയും മുരിങ്ങയിലയുമൊക്കെ ധാരാള 
മായി കഴിക്കണം. വിളര്‍ച്ചക്ക്‌ വേറെയും പല കാര 
ണങ്ങളണ്ട്‌', കേട്ടോ.അതിനെപ്പററിയൊക്കെ പിന്നീ 
വിശദമായി പറഞ്ഞുതരാം. വേറെയും എത്ര കൂട്ട 
കാരെ പരിചയപ്പെടാനിരിക്കുന്നു. ഞാന്‍ പോകട്ടെ. 


അപ്പോഴതാ, വേറൊരു ശബ്ദം. കുറേപ്പേര്‍ ഒരുമി 
ച്ചാണു”. 


ഞേങ്ങഠം ശ്വേത രക്താണുക്കളാണു” (1 വ്വം 
1] 0൨0 (.്ോയടലിടട). പേരങ്ങനെയാണെങ്കിലും 
സൂക്ഷൃദരശിനിയിലൂടെ നോക്കുമ്പോഠം വെള്ളയായി 
ട്ടൊന്നുമല്പ ഞങ്ങളെ കാണുന്നതു”. പല വരഞണ്ണങ്ങ 
മിലും ആകാരങ്ങളിലുമൊക്കെയുണ്ട്‌'. എണ്ണത്തില്‍ 
ഞമഞ്ങദഠം കുറവാണു”. ഒരു മില്ലിലിറററില്‍ 400റത്തി 
നും 11,000ത്തിനും ഇടക്കാണു”' ഞങ്ങളടെ എണ്ണം. 
ഡോക്ടറുടെ അടുത്തു” രോഗമായിട്ട്‌'" പോകുമ്പോഠം, 
രക്തം പരിശോധധിക്കുവാന്‍വേണ്ടി എഴുതാറുണ്ടല്ലോ. 


19 


നി 


210, 1/., ൨0. എന്നെല്പാം എഴുതിതരുന്നതു” ശ്രദ്ധി 
ച്ചിട്ടണ്ടോ? ഇല്ലെങ്കില്‍ ഇനിശ്രഭദ്ധിക്കണം. 


112 എന്നാല്‍ ഹിമോഗ്ലോബിന്‍ എന്നാണര്‍ത്ഥം . 
1൦ എന്നാല്‍ "ചി ൨൨൧" അഥവാ “ആകെ 
എണ്ണും” എന്നത്ഥം. ആരുടെ എണ്ണമാണെന്നല്ലേ? 
ഞങ്ങഠം ശ്വേത രക്താണുക്കളടെത്നെ. ചില അണു 
കളെണ്ടാക്കുന്ന രോഗം വന്നാല്‍ ഞങ്ങളുടെ എണ്ണം 
കൂടം. ചില സന്ദര്‍ഭങ്ങളില്‍ കുറയുകയും ചെയ്യം. 
ഉം എന്താണെന്നു പറഞ്ഞില്ലല്ലോ 


2൦ എന്നാല്‍ $010/ ലിക! യസ്‌. അതായതു്‌ 
വേരതിരിച്ചുള്ള എണ്ണം. 


രാമൂ ഞത്ഞഠം ചുവപ്പന്മാരെപോലെ എപ്പാവരും 
ഒരു പോലെയല്ല. പല തരക്കാരുണ്ട്‌. ജോലിയ്യം 
വൃത്ൃസ്തുമാണു്‌. വേര്‍തിരിച്ചുള്ള എണ്ണുമെടുത്തലേ 
ആരുടെ മേഖലയിലാണ്‌ കുഴപ്പം എന്നു” അറിയുക 
ഡ്ലള്ളു. 

എന്നാല്‍ എനിക്കു്‌ നിങ്ങളെ ഓരോരുത്ത 
രേയ്യം പരിചയപ്പെടണം. 

ആവാമല്ലോ. ഞാന്‍തന്നെ തുടങ്ങാം. ഞാനാണ്‌” 
0്യട്രോഫില്‍. ഞങ്ങഠം ശ്വേതരകു”താണുക്കളില്‍ 60 
മുതല്‍ 70 ശതമാനത്തോളം വരും. ഇതാ സുൂക്ഷ്മദര്‍ 
ശിനിയിലൂടെ നോക്കൂ. ഇങ്ങനെയിരിക്കും ഞങ്ങഴം: 


ഞങ്ങളുടെ നൃയൂക്ളിയസ്‌' കണ്ടോ... മൂ 
ന്നോ നാലോ കഷ്‌ണങ്ങാഠം കൂട്ടിഘ 
ടിപ്പിച്ചതുപോലെ കാണുന്നു, 
ബാക്കി എന്‍െറ ശരീരത്തില്‍മുഴുവ്വന്‍ 
ചെറിയ വയലററ്‌ നിറമുള്ള തരിക 
കാണു. 





നിങ്ങഠം എങ്ങിനെയാണു* എന്‍െറ കൂട്ടകാരാകു 
ന്നതു്‌? 


നിന്‍െറ കൂട്ടുകാരന്‍ വി൯ന്‍സന്‍റിന്നു” ന്യൂമോണിയ 
വന്നപ്പോഠം ഞങ്ങളാണ്‌” അവനെ രക്ഷിച്ചത്‌. 
അതെങ്ങിനെയാണെന്നല്ലേ. 


ന്യൂമോണിയ ഉണ്ടാക്കുന്നതു” ഒരു തരം ബാക്‌ടീരിയ 
ഞ്ങടളാണു'. നമുക്കുണ്ടാകുന്ന നിരവധി രോഗങ്ങളം 
ബാക്‌ടീരിയങ്ങളളണ്ടാക്കുന്നതാണു”. അപകടകാരി 
കളായ ഈ ബാക്‌ ഭീരിയങ്ങളെ ആക്രമിച്ചു” തേടല്‍ 
പ്പിക്കുക എന്നതാണു” ഞങ്ങളടെ ജോലി. അമീബ 
യം മററും ഭക്ഷണം വിഴുങ്ങുന്നു പോലെ ഞങ്ങാം 
ബാക്്‌ടിീരിയങ്ങളെ വിഴങ്ങുന്നു. പിന്നീട്ട” ഞങ്ങളു 
ടെ ഉള്ളിലുള്ള വയലററ്‌ തരികളിലെ പദാത്ഥങ്ങള 
 പയോഗിച്ചു” ബാക്‌ടിീരിയങ്ങളെ കൊല്ലുന്നു. വയ 
ലററ” തരികളില്‍ ശക്‌തിയുള്ള അനേകം എന്‍സൈ 
മുകളണ്ട്‌. ചിലപ്പോഠം, ബാക്‌ടീരിയങ്ങളെ കൊ 
പ്രാനുള്ള ശ്രമത്തില്‍ അനേകംപേര്‍ മരിച്ചുവീഴുന്നും 


12, 





കുരുവിലും മററും മഞ്ഞനിറത്തിലുള്ള “ചലം? കണ്ടി 
ട്ടില്പേ? നിന്നെ രക്ഷിക്കാന്‍ വേണ്ടി മരിച്ചവീഴുന്ന 
അനേകം ന്യൂട്രോഫിലുകളാണു* അതിലുള്ളതതു'. 


ഞങ്ങളടെ കാരണമായുയള്ള മിക്കരോഗങ്ങളിലും ഞ 
ങ്ങളുടെ എണ്ണുംകൂടം. ഇരുപതിനായിരം മുതല്‍ മുപ്പ 
തിനായിരംവരെ ആകാം. അപൂര്‍വ്വം ചില ബാ 
ക്രീരിയങ്ങഠം ബാധിക്കുമ്പോഠംമാത്രം ഞങ്ങളടെ 
എണ്ണം കുറയുന്നു. പ്രധാനമായും ടൈഫോയ്‌ഡ്‌ 
ബാധിച്ചാല്‍ .ചിലമരുന്നുകഠം കഴിച്ചാലും ഞങ്ങളടെ 
എണ്ണും കുറയും. നിസ്സ്റാരമായ തലവേദനക്കും മററും 
മരുന്നുകഴിച്ച്‌” ഞങ്ങളുടെ എണ്ണും കുറയുകവഴി രോഗ 
പ്രതിരോധശക്‌തി നഷ്യപ്പെട്ട്‌ മരിച്ചുപോയ എത്ര 
ആളകളണ്ടെന്നറിയാമോ? 


“രനാഠംജിന്‍” അടങ്ങിയ മരുന്നുകഠം ഇതിനുദാഹര 
ണമാണും 


ഞങഞ്ങാം രാമുവിന്‍െറ കൂടടുകാരാണു്‌”. പക്ഷെ, ഞങ്ങ 
ളെ ദ്രോഹിക്കുന്ന തരം മരുന്നുകഠം കഴിച്ചാല്‍ ചില 
പ്പ്രോഠം ഞങ്ങഠം പിണങ്ങും. ഓടിയൊളിക്കുകയും 
ചെയ്യം. 


ശരി. എന്നാല്‍ ഞാന്‍ പോകട്ടെ. ഇനി എന്‍െറ അട 
ത്തബന്ധുവായ* ഇയോസിനോഫിലി'നെ പരിച 


യപ്പപെട്ടു. 


13 


“ ഹലോമിസ്സുര്‍ ഇയോസിനോഫില്‍? 


ഹലോ രാമൂ. എന്നെ കാണണ്ടേ, ഇതാ നോക്കൂ. 


ഞാന്‍ ആളൊരു സുന്ദരനാണു'. കറു 
ത്ത കണ്ണടപോലെ രണ്ട്‌ ഭാഗമായി 
ടുള്ള നൃക്്രിയസ്‌. ദേഹത്തില്‍ ന 
ട്രോഫിലിന്‍െറതിനേക്കാഠം വല 


യ ചുവന്ന തരികം. ചുവന്ന ചായ 





മായ “ഇയോസിന്‍' ഞങ്ങളുടെ തരികളില്‍ നല്ല 
വണ്ണം പിടിക്കുന്നതുകൊണ്ടാണു” ഞങ്ങളുടെ പേരു 
തന്നെ ഇങ്ങനെയായത്‌” 

ഞങ്ങഠം എണ്ണുത്ത1അല്‍ കുറവാണു്‌. ശ്വേതരക്താണു. 
ക്കില്‍ ഒന്നുമുതല്‍ നാല”ശതമാനംമാത്രം. പക്ഷെ, 
ചലപ്പ്പോം ഞത്മനഉളടെ എണ്ണം ക്ട്ം. വിരകളം മററു. 
മുങടാക്കുന്ന രോഗംവന്നാലാണിത്ു്‌ കേരളത്തില്‍ 
വളരെപേരുടെ രക്തത്തിര ഞങ്ങഠം 10 മുതല്‍ 15. 
ശതമാനംവരെ ഉണ്ടാകാറുണ്ട്‌. 'ഫൈലേറിയ'പര 
ത്തുന്ന വിരകഠം ഇവിടെ ധാരാളമാളകളെ ബാധീ 
ക്കുന്നതു കൊണ്ടാണിതു”, പലതരം അലര്‍ജി യുണ്ടാ 
കുമ്പോഴും ഞങ്ങളടെ എണ്ണം കൂടും. അതുകൊണ്ടാ 
ണു” ചില ആസ്പു“മാരോഗികളില്‍ ഞങ്ങം കൂടുത 
ലായി കാണുന്നതു“. ചിലപ്പോഠം ഞങ്ങളുടെ എണ്ണണം 
കൂടുമ്പോഠം ശ്വാസംമുട്ടലുണ്ടാകും. മിക്കവാറും ഫൈ 
ലേറിയാ വിരകളമായുള്ള ഡൃദ്ധത്തിനെറ പാരശ്വ. 


14 





[ി 
ളി 


ക 


ഫലമാണു ഇതു“. ഫൈലേറിയക്കുള്ള ചികിത്സ 
കൊണ്ടുതനണ്ണെ ഇതു ഭേദമാകും. 


ഞങ്ങളുടെ എണ്ണം കൂടുന്ന അവസ്ഥയാണു” “ഇയോ 
സിനോഫീ്‌ലിയ' പലരും വിചാരിക്കുന്നതുപോലെ 
ഇതെഠരു രോഗമല്ല. ഫ്ൈൈലേറിയ, ആസ്പുമപപോ 
ലുള്ള രോഗങ്ങളുടെ ഒരു ലക്ഷണം മാത്രമാണ്ട്‌, 
ശരി എന്നാല്‍ ഞാന്‍ പോകട്ടെ. 

ഗുഡ ബൈ രാമു. 

ഗൃഡ ബൈ മിസ്റ്റര്‍ ഇയോസി നോഫില്‍,. 


അടുത്തതായി എന്നെ കണ്ടോളു. ഞാനാണു” “ബേ 
സോഫി ല്‍ '. എനിക്കധികം സംസാരിക്കുന്നതിഷ്ടു 


മല. 
എനെറയുള്ളില്‍ വലിയ നിീലതരിക 
ളാഞ്ുള്ളതു ”. 


നൃശ്രിയസ്തപോലും ശരിക്കു” കാ 
ണാന്‍ കഴിഞ്ഞെന്നു” വരില്ല. 





നിത്ങഠം എങ്ങനെയാണു്‌ എന്നെ സഹഴയിക്കു 
ന്നതു”? 

അതൊന്നം ഞാന്‍ പറഞ്ഞൂതരില്ല. ശരതീരകലകള്‍ി 
ലുള്ള എന്‍െറ അടുത്തബന്ധു “മാസ്ത്റ്‌"കോശത്തിനെ 


യം. ഡഷാക്കുമെല്പാം ഇവ കാരണമാണെന്നു? 


15 


നത്തെ തതതതതതതതത്ത്ത്തെ 


ററി പലരും പഠിച്ചുനോക്കി. :പെന്‍സിലിഷ്ടം 
കുത്തി വെക്കുമ്പോഠം ചിലര്‍ക്കുണ്ടാകുന്ന അലര്‍ജി 
കാണ്ടു. 
പിടിച്ചു. പക്ഷെ, അവന്‍െറ പോലെത്തന്നെ തരി 
കളള്ള ഞാന്‍ രക്തത്തില്‍ എന്തുചെയ്യുന്നുവെന്നു* 


ഇതു 
വരെ കണ്ടുപിടിച്ചിട്ടില്പ. ഞാന്‍ പറഞ്ഞുതരീകയു 
മില്പ വേണമെങ്കില്‍ രാമു ഗവേഷണംചെയ്തുാ കണ്ടു 


പിടിച്ചോളു. ഞാന്‍ രക്‌തത്തില്‍ വളരെ കുറച്ചേ 
ഉള്ളകേട്ടേദ. ശ്വേതാണുക്കളില്‍ നൂറിലോം, ഇരുന, 
റിലോ ഒന്നു”. 

അവന്‍ പോകട്ടെ, രാമുവിനു ഞാന്‍ സ പയം പരിച്ച. 
യപ്പെടുത്താം. ഞാനാണു" “മോണോസൈററഴ'. 
ശ്വേതരക്‌താണുക്കളിലെ ഭീമന്‍ ഞാന്‍ തന്നെ, 
എന്‍െറ നൃശ്രീയസ്‌ പല ആകൃതിയിലുമാകാം. 
പലപ്പോഴും അവ കിഡ്‌നിയുടെ ആകൃതിയായിീരീി 
കം. രാഖല്ലങ്കില്‍ പയറുമണിയുയടെ ആകൃതി, എനീ 
ക്ഷ” മററ്‌ കൂട്ടകാരെപ്പോലെ ദേഹത്തിനുളളില്‍ തരീ 
കഠം അധികമില്ല. കുറച്ച ചെറിയ തരികഠം മാത്രം. 
ബൂാക്കിയള്ള ഭാഗമൊക്കെ ഇളം നീലനിറമായിരീ 


ക്ഷം. ഞങ്ങഠം മോണോസെ 
ററുകഠം ആകെയയള്ള ശ്വേതാണു 
കളൊില്‍ 4 മുതല്‍ 8 ശതമാനം 
വരെ ഉണ്ടാകും. 





36 


നിങ്ങളുടെ ജോലി? 


ഞങ്ങഠാക്കു്‌ ഒരു പാട്‌ ജോലിയുണ്ട്‌. പക്ഷെ, അ 
ധികവും രക്തത്തിലല്പ, ഞങ്ങഠം രക്‌തത്തില്‍നി' 
ന്നും ആവശ്യമുള്ള ശരിരകലകളിലെത്തുന്നും അവി 
ടെ ഞങ്ങാംക്കു” ചെറിയ മാററങ്ങളൊക്കെയുണ്ടാവും, 
ഈ മാറററമത്ജഠം വന്നുകഴിഞ്ഞാല്‍ ഞങ്ങഠം “മാക്രോ 
ഫാജ്‌ എന്ന പേരിലാണറിയപ്പെടുക പലബബാ 
ക ടീരിയങ്ങളോടും ആദ്യം യുദ്ധം ചെയ്യുന്നതു” ന്യൂ 
ട്രോഫിലാണെങ്കിലും ഏറെ താമസിയായെ ഞങ്ങ 
ഒം പങ്കുചേരുന്നു. മാത്രമല്പ പൊരിഞ്ഞയുദ്ധം കഴി 
ഞ്ഞ്‌ യുദ്ധക്കളം വൃത്തി യാക്കുന്നതും ഞങക്ങഠംതന്നെ. 
ബാക്‌ടിരിയങ്ങളുടേയും, കോശങ്ങളേയും മൃതദേ 
ഹങഞ്ങളം, അവശിഷ്ടങ്ങളും ഭക്ഷിച്ചു” വൃത്തിയാക്കുന്ന 
ജോല । അത്ര നിസ്ത്റാരചൊന്നുമല്പ. 


ചിലതരം ബാക്‌ടിരിയങ്ങഠം ഉണ്ടാക്കുന്ന രോഗങ്ങ 
ളിരു ന്യൂട്രോഫിലിന്ന ഒന്നും ചെയ്യാന്‍ സാധിക്കാ 
തെ വരുന്നു. നൃര്രോഫില്‍ ഭക്ഷിച്ചാലും അണുക്കരം 
ചാകില്ല. അവ ന്യട്രോഫിലിനെ അതിജീവിക്കു 
ന്നു. ദ്ധാണ്ദി നെയ്യുള്ള സന്ദര്‍ഭങ്ങളില്‍ താരതമ്യേന 
ആയ്ുസ്സ്കൂടുതലുള്ള ഞങ്ങളാണു” പ്രധാന പ്രതിയോ 
ഗിംകഠം ക്ഷയരോഗം, ടൈഫോയഡ, സിഫിലി 
സ്‌, ധദ്ചറിയ എന്നി രേോശഗങ്ങളാണു ഉദാ 
ഹരചപനംഭധം. അതു കൊണ്ടാണ്‌ ്ഷയരോഗവും 


17 


സിഫിലിസുമെല്പാം ബാ ധിക്കുമ്പോഠം രക്തത്തില്‍ 
ഞങ്ങളടെഎണ്ണും വര്‍ദ്ധിക്കുന്നതു്‌. ഇതിനെമക്കെ 
പുറമെ, ഞങ്ങഠംക്കു” മറെറാരു ജോലികൂടി യുണ്ട്‌. 
രാമു പനിയും പരിചയപ്പെടാനിരിക്കുന്ന ലിംഫോ 
_ സൈററുകളെ സഹായിക്കുക എന്നതു്‌. ലിംഫോ 
സൈറ റുകഠം വളരെ മിടുക്കന്‍മാരും ബുദ്ധി ജിീവിക 
ഉളമൊക്കെയാണെങ്കിലും ശരിയായി പ്രവർത്തിക്ക 
ണമെങ്കില്‍ ഞങ്ങളടെ സഹകരണം വേണം. 


ആരാണീ ലിംഫോസൈററുകഠം? 


“ഞാന്‍പറയാം“ വേറൊരു ശബ 'ദമാണു. 
ആദ്യമായ! പറയട്ടെ, 


ഞാന ഒരു പ്രതിനിധി മാത്രമാണു“ ഞങ്ങഠം ലിം 
ഫോ സൈററുകളടെയിടയില്‍ ഒരു പാട്‌ വഗ്ഗങ്ങ 
ളം, തൊഴില്‍ വിഭജനങ്ങളുമൊക്കെയുണ്ടു”. പക്ഷെ, 
ഞങ്ങളെപ്പാവരും കാൃ,ക്കു” ഒരുപോലെയാണ്‌, 
ഇതാ നോക്കൂ. 
എനെറ ദേഹത്തില്‍ ഭൂരിഭാഗവും ന 
കിയസ്സാണു”. വട്ടത്തിലുള്ള എന്‍െറ 
ന്യൂക്ദിയസിനു്‌ ചുററുമായി കുറച്ചു" 
സൈറേറാപ്പാസം മാത്രമേയുള്ള, ക 
ടം നീലനിറത്തില്‍. ഞങ്ങഠം രക്ത 
ത്ത ലെ ശ്വേതാണുക്കളില്‍ 20മുതല്‍ 
90 ശതമാനം വരെ ഉണ്ടാകും. രക്തത്തില്‍ മാത്രമല്ല 





ഞങ്ങളുള്ളതു”. ലിംഫ' ഗ്രന്ഥികഠം, പ്രീഹ മുതലായ 
അവയവങ്ങളില്‍ മുഖ്യമായയം ഞങ്ങളാണു” താമസം. 
നി്ങഠം ഏതുതദം അണുക്കളെയാണു്‌ ഭക്ഷിക്കു 
ന്നതു്‌, 


ഞങ്ങഠം ന്യൂട്രോഫിലും, മോണോശെസററും ചെയ്യു 
ന്നതുപോലെ അണുക്കളെ ഭക്ഷിക്കാറില്ല. പക്ഷെ, 
രോഗപ്രതിരോധത്തില്‍ ഞങ്ങഠം വഹിക്കുന്ന പങ്ക* 
വളരെ വലയതാണ്ട്‌. 


ഞങ്ങളില്‍ പ്രധദനമായും രണ്ട്‌ വിഭാഗക്കാരുണ്ടു”. 
13. ലിംഫോസൈററുകളം, 7. ലിംഫോസൈററുക 
ഉം. ഞാന്‍ ഒരു 18,ലിംഫോസൈററാണു്‌. ഞങ്ങളു 
ടെ ജനനം മജ്ജയിലും കുടലിനന്‍െറ ഭിത്തിയിലുമാ 
യിട്ടാണ്‌. അവിടെനിന്നു” രക്തം, ലിംഫ്ഗ്രന്ഥീ 
കഠം, പ്പിഹ എന്നിവിടങ്ങളിലേക്കു്‌ പോകുന്നു. 
ഞങ്ങളുടെ ധമ്മം പ്രതീവസ്തുക്കഠം (നാഹിംട]ുഉലം 
ദിപ്പിക്കുക എന്നതാണു”, നമ്മുടെ ചുററൂപാടിലുമുള്ള 
മിക്കു അണുക്കയംക്കും രാസ്വവസ്ത്ക്കഠംക്കും പ്രോട്ടീനു 
കഠാക്കുമൊക്കെ എതിരെ പ്രതിവസ്തക്കഠം ഉണ്ടാ 
ക്കാന്‍ ഞമഞ്ദാംക്കു” കഴിയ്യം, ഞങ്ങളോരോരുത്തരും 
എതെങ്കിലും ഒരു രാസവസ്മുവിനെതിരെമാത്രം പ്ര 
തിവസ്തു ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിനു്‌ ഞാനും 
എന്നെപോലെ ചിലരും “സ്‌ ഖ്യെടഷ്‌* റേറാക്കോക്ക 
സ്‌” എന്ന അണവിന്‍െറ കോശഭിത്തിയിീലെ ഒരു 


19 


നി തയി പം സ്യം യനിലരംടയംാടിപെനയിയിമയംയംം-പം റിയ ശം കയമ 





ലോ 


രാസ്ധപദാത്ഥത്തിനെതിരെ പ്രതിവസ്തുക്കളണ്ടാക്കു 
ന്നവരാണ്‌. ഇങ്ങനെ, പതിനായിരക്കണക്കിനു൦ 
പദാത്ഥങ്ങഠംക്കെതിരെ പ്രതി പസ്ത്ക്കഠം ഉണ്ടാക്കുന്ന 
ജോലിയാണു“ ഞങ്ങളില്‍ ഓരോ ആജിനും. 


ഇതു കെരണ്ടുള്ള പ്രയോജന മെന്തരണു? 


രാമുവിനു” കഥിഞ്ഞയാഴ്, തെമണ്ടാവദന വന്നതോ 
മ്മയില്ലേ: പിറേറദിവസഭജഭയപ്പ്യോഴേക്കും അതു" 
പോവുകയ്യം മചയ്തല്ലോ. സ്‌ഒടപ്‌റേറാകോക്കള്സ്ു 
കളുടെ ഒരു കൂട്ടം രരമുഖ്വനെ ആക്രമിച്ചതായിരുന്നു. 
ഞങ്ങളില്‍ ചില്വര്‍ ഇവര്‍ക്കെതിരെ പ്രതീപസ്തക്കഠം 
ഉണ്ടാക്കുന്നവരാണൈന്നു്‌ പറഞ്ഞല്ലോ, ഞങ്ങഠംക്കു 
ഇവരെ എവടെ കണ്ടാലും തിരിച്ചറിയാനുള്ള കഴി 
വണ്ട്‌, ഞങ്ങളില്‍ ഒരുവന്‍ അപ്പോഠം തൊണ്ടയിലു 
ണ്ടായിരുന്നു. സ്‌പ്രടപ'”റേറാകോക്കസിനെ തിരി 
ചുറിഞ്ഞു. ഉടന്‍ വീണ്ടം വീണ്ടും വിഭജിച്ചു. അങ്ങ 
നെ തൊണ്ടയില്‍ അനേകം 13, ലം ഫോസൈററുകള 
ണ്ടായി. ഞങ്ങദദില്‍ ചിലര്‍ രൂപംമാറീ വേറൊരു 
തരം കോശങ്ങളായിംപ്പാസമം മാ ശങ്ങറം. 


200 


തായം അയ്യ... ശര്‍ ലം ര ഷാ ദം നശി... ലളിത ടര്‍ ഷരികള 


പ്പാസൂകോശങ്ങാം പ്രതി 
വസ്തുക്കളണ്ടാക്കുന്ന ഫാക്ട 
റികളാണെ്‌. ധാരാളം പ്ര 
തിവസ്ത്ുക്കളുണ്ടാക്കി തുട 
ങ്ങി. എല്ലാം സ്‌റ്രടപ്‌ 
റേറാക്കോക്്‌സൊിനെതിരെ 





പ്രയോഗീച്ചു. 


സ്‌ പ്ര ടപ”റേറാകോക്കസ്‌ എല്ലാം ചത്തുപോയോ! 


ഉടനെയില്ല. പ്രതിവസ്പു ഒട്ടിപിടിച്ച്‌ വയെജെല്ലാം 

ഷ്‌ ു ി ഴ്‌ സ 
എളപ്പത്ത ല്‍ ന്യട്രോഫ ലൂം മാക്രരോഫാജളം ചേന്നു 
കൌന്നൊടുക്ക്‌!. ഞങ്ങളുടെ സഹായമില്ലാതെ അവ 
ക്ത” സാധ കക്കുമഭയിരുന്നില്ല, 


അപ്പ്പോഠം നിങ്ങഠം നേരിട്ട്‌" അണുക്കമകൊല്ല 
ന്നില്പ അല്ലേ? 

“ഇപ്പ, പക്ഷെ, ഞങ്ങളടെ അടുത്ത ബന്ധുക്കളായ 
1. ലിംഫോസൈററുകഴാക്കു” അതു” സാധിക്കുംം 
ചിപ്പതരം പ്രത്യേക അണുക്കളെ പ്രത്യകിച്ചും ക്ഷയ 
രാഗത്ത നെറ ബാക്കീരിയ, വൈറസുകഠം മുതലായ 
വയെ നേരിട്ട്‌” ആക്രകിക്കന്നവരാണ* ചില. ലിം 


2] 


ന്ത തതത്തെ ത്തു 


ഫോ സൈററുകഠം. രാമുവിനു” ജലാദാഷം വരു 
്പാഴും മററും പ്രധാനമായി നിനെ രക്ഷിക്കുന്ന 


ത്‌ അവരാണ്‌. കാരണം ചല ദോഷുണ്ടാക്കുന്നതു്‌ 


ഒരു തരം വൈറസാണ്‌, 


ശ്വേതരക്താണുക്ഷളില്‍ ഏററവുമധികം ഗവേഷ 
ണം നടത്തുന്നതു” ഞങ്ങളെക്കുറിച്ചാണ”. കാന്‍സര്‍, 
എയ്‌ഡ്‌സ്‌ എന്നീ രോഗങ്ങളിലും മററും ഞങ്ങാഠം 
വഹിക്കുന്ന പങ്ക” വളരെ വലുതാണ്‌, 


അപ്പേഠം രക്തത്തിലെ കോശങ്ങഠം എപ്പാം 
തീന്നോ? 


'ഇല്പ, രാമൂ, ഞങ്ങളണ്ട” ബാക്കി” വളരെ ചെറിയ 
ശബ്ദമായിരുന്നു അതു. [ 


"നിങ്ങളാരാണ?? എനിക്ക്‌” കാണുവാന്‍ സാധിക്കു 
ന്നില്പല്ലോ? 


വളരെ സൂ പിച്ചു നോക്കിയാലേ ഞങ്ങളെ കാണുക 
യയ്ളു രങ്ങളാണ്‌ ” പ്പേററ്‌ലററുകഠം' (ഠിച്പംപ്ട) 1 
ഞങ്ങഠം പലപ്പേഴഴം കൂട്ടം ഷടിയാണ' നില്‍ക്കുന്നതു. 
ഇതാനോക്കു ഇതുപോലെ. 


മ 
ലി 


ഞങ്ങഠം ചുവന്ന ക്താണുവിനന്‍െറ 


റദ്ദു; 
റ്റ ന്ന്‌ ലൊന്നോ, നാലിലൊന്നേട മാ 
ത്‌ ത്രമേ വരികയുള്ളു, ഇളം വയലററ്‌ 
ല. നിറം, നൃശ്ളിയസ്‌ ഇല്ല. ഇപ്പോഠം 
കാണറുന്നണ്ടോ? 


ഉണ്ട. നിങ്ങഠം തീരെ ചെറുതാണെന്നു തോന്നു 
ന്നല്ലേ. 


അതെ എങ്കിലും ഞങ്ങഠം ചില്ലറക്കാരൊന്നുമല്പ. 
രാമുവിനെറ കെൈമുറിഞ്ഞപ്പോഠം ചോര യൊഴുക്കു” 
നിര്‍ത്തിയതു” ഞങ്ങളായിരുന്നു, ചെറിയ മുറിവുക 
ഒം മററുമുണ്ടാകുമ്പോഠം ചോര ഒഴുകുന്നതു” രക്തക്കുഴ 
ലുകളില്‍ പഴ്തുണ്ടാകുന്നതുകൊണ്ടാണ്‌ ഞങ്ങം 
കൂട്ടംകൂടി ഒട്ടിപിടിച്ചാണ്‌ ഇത്തരം പഴുതുകഠം അട 
സ്ത്ുന്നതു”. മാത്രഃല്പ, രക്‌തം കാടടപിടിക്കുന്ന പ്രരക്രി 
| 4 

യയിലും ഞങ്ങാംക്ക്‌” കാരൃമായ പങ്കുണ്ട്‌, 


ഞങ്ങളുടെ എണ്ണം മില്പിലിറററില്‍ ഒന്നരലക്ഷം 
മുതല്‍  നാലരലക്ഷംവരെയാണ്‌”. ചില രോഗങ്ങയം 
വരുസ്പോഴഠം ഞങ്ങളടെ എണ്ണും കുറയും. അത്തരം 
രോഗികളില്‍ മുറിവുകളില്‍നിന്നും കൂടുതല്‍ രക്‌ത 
പ്രവാഫമുണ്ടാവും ചിലപ്പ്ോഠം തെ. ലിക്കടിയിലും 


23 





മററും ചോര കെട്ടി നില്‍ക്കുകയും പെയ്യും, ഞങ്ങഠം 
വല്യപ്പത്തില്‍ ചെറതാണെങ്കിലും ഞങ്ങളടെ ശരീര 


പത്തില്‍ എന്തെല്ലാം രാസ്പ്രവര്‍ത്തനങ്ങഠം നടക്കുന്നു 


ടൂ 


ണ്ടെന്നോ. അനേകം ഗവഷകര്‍ ഇതിനെക്കുറിച്ചചൊ 
ക്കെ പഠിച്ചുകൊണ്ടിരിക്യൊണ്‌. 


ഹൃദയസ്തംഭനവും, പക്ഷപാതവും എത്ര പേരെ 
കൊന്നൊടുക്കുന്നുണ്ടെന്നറിയാമോ? ഇവഷ്തു” കാരണം 
രക്തധമനികളില്‍ വെറുതെ രക്‌തം കട്ടപിടിക്കുന്ന 
തുകൊണ്ടാണു“.എന്നെ നിയന്ത്രിച്ചാല്‍ ഇതു തടയാമെ 
ന്നാണു ഗവേഷകരുടെ മോഹം. അതിനായി എ 
നെറയൃയള്ളിലെ രാസ്പ്രവര്‍ത്തനങ്ങഠം പഠിക്കുന്നു, 
അവട്റ്റെതിരായ രേനുകളം കണ്ടുപിടിക്കുന്ന 

ളക്‌ 

അതൊരു നല്പ കാര്യമല്ലേ? 

നല്പതൃതന്നെ, പക്ഷേ, ഈ രോഗങ്ങഠംക്കുള്ള ൭ഥ൧ാ൪ 
ത്ഥ കാരണം ഞാനല്ല, മറത്രമല്പം, ഇങ്ങനെ ചില 
രോഗങ്ങളില്‍ ഞാന്‍ ദോഫം ചെയ്യുന്നന്നു” വിചാ 
രിച്ച” ഞാന്‍ ചെയ്യുന്ന ഗുധങ്ങഠം മറന്നു പോയാ 
ലോ, , 


"ഞാന്‍ മറക്കില്ല” എറ കയ്യിലെ ചോര നിത്തി 


ആയിശയെ 
. എ നം, ഗയ അന്തി ണി ിത്തി 


തന്നതു” ഞാ൯ മറക്കില്ല, 


നതു ന്ത്യ 
സ്തരൂമില്‍ പേ ൮ ണ്ടേ? 


കണ്ണ തൂറന്നപ്പോരം അമ്മയാണു. രരമ്മ അവന്‍െറ 
കെൈപിടിച്ചുനോക്കി, 


മൂറിവെല്പാം ഉണങ്ങിയല്ലോ'....... 

“ അത്തു” പ്പേററ്ലററുകളുടെ സ്ഹായത്തോടെയാണ 
ല്ലോ! 

നീ എന്തൊക്കെയാണ്‌" പറയ്യന്നതു"? വേഗം കുളിച്ചു 
റെഡിയാവു........ 


കുളിക്കുമ്പോഴും രാമു താ൯ റെക്കത്തില്‍ കുണ്ട സ്വപ്പ 
ത്തെപ്പററി ആലോചിക്കുകയറയിരുന്നു. 


എന്നാലും രക്‌തമെന്നാല്‍ ഒരത്ഭുതം തന്നെ ഇനിയു 
മൊരുപാട്‌ കാര്യമങ്ങഠം മനസ്സ്സിലാക്കാനുണ്ട്‌. ബാ 
ലവേദിക്കു്‌ ക്ാസ്റ്സെടക്കാന്‍ വരുന്ന ശിവദാസ്‌ 
സാറിനോട്‌” ചോദിച്ചുനോക്കാം. 











സയന്‍സ്‌ സെന്‍റര്‍ 
കേരശു ശാസ്ര്രസാഹിതൃപരിഷത്തു' 


കോഴിക്കോട്‌ - 979634. 


[നി 


കി 


